© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 മേയ് 11 
11th May 2021 


നമ്പർ 


വാല്യം 10 


- 


1196 മേടം 28 
28th Medam 1196 


19 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 21 
21st Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3676 


ERNAKULAM DISTRICT 


Kanayannur Taluk 


Kochi Taluk 


പരസ്യം 


( 1 ) 


പരസ്യം 


നമ്പർ എ5-9213 2021 . 


2021 ഏപ്രിൽ 22 . 


നമ്പർ എച്ച്2-4296 2021 . 


2021 ഏപ്രിൽ 26 . 


അനന്തരാവകാശ 


കൊച്ചി താലൂക്കിൽ പള്ളിപ്പുറം വില്ലേജിൽ തൈപ്പറമ്പിൽ 
വീട്ടിൽ ഭവാനി , ടി . കെ . എന്ന വർ മരിച്ചു പോയെന്നും 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകന്റെ ഭാര്യ 
മഞ്ജു ജവഹർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൻ പ്രകാരവും 
ബന്ധ പ്പെട്ട തദ്ദേ ശ സ്വയം ഭരണ സ്ഥാപ ന ത്തിൽ നിന്നും 
അനുവദിച്ച മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ഭവാനി , ടി . കെ . 


കണയന്നൂർ താലൂക്കിൽ കുമ്പളം വില്ലേജിൽ പനങ്ങാട് 
ദേശത്ത് പള്ളിത്തിട്ട യിൽ വീട്ടിൽ ഇബ്രാഹിം പി . യു . 
എന്നയാൾ മരണ പ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പ ര തന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ നബീസ , പി . കെ . സമർപ്പിച്ച അപേ ക്ഷ യിൽ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
2-2 - 1995-20 തീയതി മരിച്ചു പോ യിന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


എന്നവർ 6-1-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതായും പരേതയുടെ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


അവകാശികളായി താഴെ പറയുന്നവർ മാത്ര മാ ണെന്നും 


നമ്പർ 


ബന്ധം 


അറിവായിരിക്കുന്നു . 


1 


നബീസ , പി . കെ . 


ഭാര്യ 


78 


ക്രമ 


പേര് 


പരേതയുമായുള്ള വയസ് 


2 


സലീം പി . ഐ . 


മകൻ 


57 


നമ്പർ 


ബന്ധം 


1 


നൈസ , ടി . ആർ . 


മകൾ 


50 


2 


മഞ്ജു ജവഹർ പരേതനായ മകൻ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ് . കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


നിലേഷിന്റെ 


ഭാര്യ 


42 


3 


നിരഞ്ജൻ നിലേഷ് 


മകൻ 


14 


4 


ദേവനന്ദ് നിലേഷ് 


12 


> 


( 2 ) 


നമ്പർ എ5-8698 2021 . 


2021 ഏപ്രിൽ 19 . 


മേൽ വിവരിച്ച വ രാണ് അവ കാശികളെന്നു ള്ള തിന് 

സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 


അവ കാശ 


30 ദിവസത്തിനുള്ളിൽ രേഖാ മൂലം കൊച്ചി തഹശീൽദാർ 


മുൻപാകെ ഹാജരാകേണ്ടതാണ് . നിശ്ചിത തീയതി കഴിഞ്ഞാ 


തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


കണയന്നൂർ താലൂക്കിൽ വാഴക്കാല വില്ലേജിൽ തൃക്കാക്കര 
ദേശത്ത് ഡീനസ് കോട്ടേജ് 11 / 17 - DC- ൽ ഡെയ്സി ഉമ്മച്ചൻ 
( ഡെയ്സി കെ . ജോസഫ് ) എന്നവർ മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . പരേതയുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന 
തി നു വേണ്ടി പരേതയുടെ ഭർത്താവ് ഉമ്മ ച്ചൻ ജോർജ് 
സമർപ്പിച്ച അപേക്ഷയിൽ വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൾ 16-2-2021 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശിയായി താഴെ പറയുന്ന ഒരാളാണുള്ള 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


കൊച്ചി . 


തഹശീൽദാർ . 


തിരുത്തൽ പരസ്യം 


തെന്നും അറിയുന്നു . 


നമ്പർ എച്ച്2-833212020 , 


2021 മാർച്ച് 23 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ബന്ധം 


ഭർത്താവ് 


ഉമ്മച്ചൻ ജോർജ് 


16-2-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 7 - ൽ ( വാല്യം- X , 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
1220 -ാം നമ്പർ പേജിൽ ക്രമനമ്പർ ( 3 ) ആയി പ്രസിദ്ധീകരിച്ച 


66 


അവ കാശ 


പരസ്യത്തിലെ പരേതനായ സി . പി . ഡേവിഡിന്റെ മരണ 


തീയതി 23-12-2017 എന്നുള്ളത് 23-2-2017 എന്ന് തിരുത്തി 


വായിക്കേണ്ടതാണ് . 


മേൽപ്പറഞ്ഞയാളാണ് പരേതയുടെ അവകാശിയെന്നുള്ള 
തിന് സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വ ധി 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വ രു ന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


കൊച്ചി . 


തഹശീൽദാർ . 


98 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3677 


( 3 ) 


( 5 ) 


നമ്പർ എ5-822312021 . 


2021 ഏപ്രിൽ 13 . 


നമ്പർ എ5-8690 / 2021 . 


2021 ഏപിൽ 19 . 


കണയന്നൂർ താലൂക്കിൽ എളംകുളം വില്ലേജിൽ കടവന്ത 
ദേശത്ത് ഫ്ളാറ്റ് നമ്പർ 6 C , സ്റ്റാർ പാരഡൈസ് ചെറുപറമ്പത്ത് 
വീട്ടിൽ ബാബു ബാലകൃഷ്ണമേനോൻ എന്നയാൾ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടു ന്നതി നു വേണ്ടി പരേതന്റെ ഭാര്യ അനില ബാബു 
സമർപ്പിച്ച അപേക്ഷയിൽ വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 26-12-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ള 
തെന്നും അറിയുന്നു . 


കണയന്നൂർ താലൂക്കിൽ ഇടപ്പള്ളി നോർത്ത് വില്ലേജിൽ 
ചുറ്റു പാ ടു ക ര ദേശത്ത് 

മാനേ പ്പി ള്ളിൽ വീട്ടിൽ 
എം . വി . ശ്രീകുമാർ എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പരേതന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ ഭാര്യ ബിന്ദു ശ്രീകുമാർ സമർപ്പിച്ച അപേക്ഷയിൽ 
വില്ലേജാഫീ സർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
25-3 - 20 21-  ാം തീയതി മ രി ച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


അനില ബാബു 


ഭാര്യ 


46 


1 


ബിന്ദു ശ്രീകുമാർ 


ഭാര്യ 


48 


2 


അനുശ്രീ ബി . മേനോൻ 


മകൾ 


16 


2 


ആദർശ് എസ് . കുമാർ 


മകൻ 


20 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 


മുമ്പാകെ ഹാജ രാ കേണ്ടതാണ് . കാ ലാ വ ധി കഴിഞ്ഞാ 


മുമ്പാകെ ഹാജ രാ കേണ്ടതാണ് . കാ ലാ വ ധി കഴിഞ്ഞാ 


തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


നമ്പർ എ5-8866 2021 . 


2021 ഏപ്രിൽ 22 . 


നമ്പർ എ5-7006 2021 . 


2021 ഏപ്രിൽ 23 . 


കണ യ നൂർ താ ലൂ ക്കിൽ 

എളം കുളം വില്ലേജിൽ 
വളഞ്ഞമ്പലം ദേശത്ത് കുട്ടത്ത് വീട്ടിൽ കെ . എസ് . പിള്ള , 
സരസ്വതി എന്നിവർ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതരുടെ 
അ ന ത രാ വ കാ ശികളെ സ്ഥാപിച്ചു കിട്ടുന്നതി നു വേണ്ടി 
പരേതരുടെ മകൻ പ്രശാന്ത് പിള്ള സമർപ്പിച്ച അപേക്ഷയിൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാളുകൾ 
27-1-2015 , 5-4-1992 എന്നീ തീയതികളിൽ മരിച്ചുപോയെന്നും 


കണ യന്നൂർ താ ലൂ ക്കിൽ എറണാകുളം വില്ലേജിൽ 
തൃക്കണാർവട്ടം ദേശത്ത് ഫ്ളാറ്റ് നമ്പർ 40 , Jomes Avlnon 
വീട്ടിൽ ഇന്ദിര മേനോൻ എന്നവർ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പരേതയുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി പരേതയുടെ മകൾ ഗീതനാഗ് സമർപ്പിച്ച അപേക്ഷയിൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൾ 
19 -9-2010 -ാം തീയതി മരിച്ചു പോയെന്നും പരേത യുടെ 


പ്രേതരൂ ടെ 


അവ കാശികളായി 


താഴെ പറയു ന്ന 


അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 


പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


അറിയുന്നു . 


കമ് 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


പശാന്ത് പിള്ള 


മകൻ 


55 


1 


സുരേഷ് മേനോൻ 


മകൻ 


58 


2 


കെ . എസ് . പിള്ള പ്രസീത 


മകൾ 


53 


2 


ഗീതനാഗ് 


മകൾ 


54 


അവ കാശ 


മേൽപ്പറഞ്ഞവരാണ് പരേതരുടെ അവകാശികളെന്നുള്ള 
തിന് സർട്ടിഫിക്കറ്റ് 

കൊടു ക്കു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 
അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേ ൽ പ റ ഞ്ഞ വരാണ് 

പര തയുടെ 

അവ കാ ശി 
കളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടു ത്തി 30 ദിവ സ ത്തി നു ള്ളിൽ രേഖാ മൂലം 
കണയന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 


കാ ലാ വ ധി 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന 


അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


Gaz . No. 1912021 / DTP ( CLR ) . 


99 


11th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3678 


( 7 ) 


( 2 ) 


നമ്പർ എ5-664212021 . 


2021 മാർച്ച് 15 . 


നമ്പർ എച്ച്3-1835 / 2021 . 


2021 ഫെബ്രുവരി 17 . 


കണയന്നൂർ താലൂക്കിൽ എളംകുളം വില്ലേജിൽ തേവര 
ദേശത്ത് വാഴ ലാ നിക്കൽ വീട്ടിൽ കെ . എസ് . സാറാമ്മ 
എന്നവർ മ രണ പ്പെ ട്ടു പോ യിട്ടു ള്ള താ ണ് . പ ര ത യുടെ 
അ ന ന്ത രാ വ കാ ശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തിനു വേണ്ടി 
പരേത യുടെ ഭർത്താവ് വി . എസ് . ജോർജ് സമർപ്പിച്ച 
അപേക്ഷയിൽ വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 29-2-2020 -ാം തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


ആലുവ താലൂക്ക് , ആലുവ വെസ്റ്റ് വില്ലേജിൽ ആലുവ 
കരയിൽ പുതുശ്ശേരി വീട്ടിൽ ഐപ്പ് മകൻ ബെന്നി എന്ന കക്ഷി 
7-9-2020 -ാം തീയതി 

മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ ഏലിയാമ്മ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


കമ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ 


ബന്ധം 


1 


വി . എസ് . ജോർജ് 


ഭാര്യ 


75 


1 


ഏലിയാമ്മ 


ഭാര്യ 


62 


2 


അനിൽ സാം ജോർജ് , വി . 


മകൻ 


46 


2 


ജിജോ ബെന്നി 


മകൻ 


41 


3 


സിസി സി . ജോർജ് 


മകൾ 


44 


3 


ജിനു ബെന്നി 


39 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ് . കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി 
മു തൽ 30 

ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് ഇ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 3 ) 


Aluva Taluk 


നമ്പർ എച്ച് -1900 2021 . 


2021 ഫെബ്രുവരി 18 . 


പരസ്യം 


( 1 ) 


നമ്പർ എച്ച്3-1785 2021 , 


2021 ഫെബ്രുവരി 17 . 


ആലുവ താലൂക്ക് , ചൂർണ്ണിക്കര വില്ലേജിൽ തായിക്കാട്ടുകര 
കരയിൽ വാഴയിൽ വീട്ടിൽ ഉണ്ണി മകൻ നാരായണൻ , വി , യു . എന്ന 
കക്ഷി 19-7-2011 -ാം തീയതി മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ മകൾ ബിന്ദു , വി . എൻ . അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 
താണ് . ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നയാളാണ് പരേതന്റെ നിയമാനുസൃത അവകാശി 
എന്നറിവായിരിക്കുന്നു . 


ആലുവ താലൂക്ക് , ആലുവ ഈസ്റ്റ് വില്ലേജിൽ കാക്കനാട് റ 
കര യിൽ മം ത്തി മു കൾ വീട്ടിൽ കുഞ്ഞ് കുഞ്ഞ് ഭാര്യ 
നാണി , ഇ . സി . എന്ന കക്ഷി 10-7-2020 -ാം തീയതി മരണപ്പെട്ട 
താണെന്നും ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനു വ ദിച്ചു 
കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ മകൻ 
എൻ . കെ . വിജയൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തി യതിൽ താഴെ 
പറയുന്നവരാണ് പരേതയുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


നമ്പർ 


ബം 


പേര് 


പരേതനുമായുള്ള വയസ് 


1 


എൻ . കെ . വിജയൻ 


മകൻ 


58 


ബന്ധം 


2 


എൻ . കെ . രേണുക 


മകൾ 


50 


ബിന്ദു , വി . എൻ . 


മകൾ 


44 


മുകളിൽ കാണിച്ചിരിക്കുന്നയാളുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി 
മുതൽ 30 

ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി 
മുതൽ 30 ദിവ സ ത്തി നകം രേഖാ മൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേ ണ്ട താ ണ് . തപാൽ മുഖേനയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


100 


